Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL / TV ( N )/ 634/2012 -14 


കേരള സർക്കാർ 
Government of Kerala 

2014 


GOVERN 


. 
കേര 


സർക്ക 


NMENT OF 


ാർ 
S KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2014 മാർച്ച് 25 
25th March 2014 

| 1189 മീനം 11 
11th Meenam 1189 


നമ്പർ 


Vol . III 


No . 


Thiruvananthapuram , 

Tuesday 


1936 ചൈതം 4 
4th Chaithra 1936 


PART III 


Commissionerate of Land Revenue 


KOLLAM DISTRICT 


Punalur Taluk 


ലേല പരസ്യം 
നമ്പർ എ3- 4408 / 2011. 

2014 ഫെബ്രുവരി 26. 
- പുനലൂർ താലൂക്കിൽ അറയ്ക്കൽവില്ലേജിൽ റി സർവെ 
ബ്ലോക്ക് നമ്പർ 31- ൽ സർവെ 557 / 12 - ൽ പെട്ട സർക്കാർ 
തരിശു ഭൂമിയിൽ നിൽക്കുന്ന ഒരു മൂട്ഊറാവ് മരം 
10 - 4 - 2014 -ാം തീയതി രാവിലെ 11 മണിക്ക് അറയ്ക്കൽ 
വില്ലേജാഫീസിൽ വച്ച് പുനലൂർ തഹശീൽദാരോ അദ്ദേഹം 
ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം 
ചെയ്തു നൽകുന്നതായിരിക്കും. ലേലത്തിൽ പങ്കെടുക്കാൻ 
ആഗ്രഹിക്കുന്നവർക്ക് കൃത്യസ്ഥലത്തും സമയത്തും ഹാജരായി 
മതിയായ നിര ത ദ വ്യം കെട്ടിവച്ച് ലേലത്തിൽ 
പങ്കെടുക്കാവുന്നതാണ്. ടി ലേലം സാധാരണ രീതിയിൽ 
നടത്തപ്പെടുന്നതും മറ്റെല്ലാ സർക്കാർ ലേലങ്ങൾക്കുമുള്ള 
നിബന്ധനകൾ ഈ ലേലത്തിനും ബാധകവുമായിരിക്കും. 
ലേലം സ്ഥിരപ്പെടുത്തുന്നതിനും അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള 
പൂർണ്ണ അധികാരം തഹശീൽദാരിൽ നിക്ഷിപ്തമായിരിക്കും. 


താലൂക്കാഫീസ്, 
പുനലൂർ. 


- ( ഒപ്പ്) 
തഹശീൽദാർ. 


